Regn . No . KERBIL /2012 / 45073 

dated 5 - 9 - 2012 with RNI 


Government of Kerala 
കേരള സർക്കാർ 

2013 


Reg. No, രജി. നമ്പർ 
KL/TV ( N )/634/ 2012 -14 


ം 


GOVERN 


കേ 


രള സർ 
MENT OF 


ക്കാർ 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


29th January 2013 
2013 ജനുവരി 29 


Vol. II 


THIRUVANANTHAPURAM , TUESDAY 


No . 1 S 


വാല്യം 2 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


9th Magha 1934 
| 1934 മാഘം 9 


PART III 


Irrigation Department 


പുനർ ദർഘാസ് പരസ്യം 


നമ്പർ റ്റി . എ . 4217 / 91. 

| 2013 ജനുവരി 1. 
കേരള ഗവർണ്ണർക്കുവേണ്ടി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, 
( ചെറുകിട ജലസേചനം), ചെങ്ങന്നൂർ താഴെ പറയുന്ന 
പ്രവൃത്തിക്കുവേണ്ടി നിശ്ചിത യോഗ്യതയുള്ള കരാറുകാരിൽ 
നിന്നും മത്സരസ്വഭാവമുള്ള ദർഘാസുകൾ പ്രവൃത്തിയുടെ പേര് 
ആലേഖനം ചെയ്തിട്ടുള്ളമുദ്രവച്ച പ്രത്യേകം കവറുകളിൽ 
ക്ഷണിച്ചുകൊള്ളുന്നു . താഴെ കാണിച്ചിട്ടുള്ള തീയതിയിലും 
സമയത്തും എക് സികട്ടീവ് എഞ്ചിനീയറോ അ ദ്ദേഹം 
അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥരോ ഹാജരുള്ള കരാറു 
കാരുടെ സാന്നിദ്ധ്യത്തിൽ പരിശോധിക്കുന്നതാണ്. ദർഘാസിന്റെ 
കാലാവധി അത് സ്വീകരിക്കുന്ന തീയതി മുതൽ 4 ( നാല്) 
മാസംവരെ ആയിരിക്കും. 

ദർഘാസ് നമ്പരും പ്രവൃത്തിയുടെ പേരും അടങ്കൽ 
തുകയും - 53 / ഈ ഇ | 2 011 - 12 - വെൺമണി പഞ്ചായത്തിൽ 
അച്ചൻകോവിൽ ആറുമുതൽ ഇയാനം പുഞ്ചവരെയുള്ള വാച്ചാൽ 
തോടിന്റെ സംരക്ഷണം 12 ലക്ഷം. 

നിരതദ്രവ്യം - 30,000. 
ദർഘാസ് പ്രമാണത്തിന്റെ വില - 1,800 + വാറ്റ്. 


ദർ ഘാസ് പ്രമാണങ്ങളും മറ്റു വിശദ വിവരങ്ങളും 
28 - 1 - 2013 വൈകുന്നേരം 3 മണിവരെ താഴെ ഒപ്പുവച്ചിട്ടുള്ള 
ഉദ്യോഗസ്ഥന്റെ കാര്യാലയത്തിൽ നിന്നും ലഭിക്കുന്നതാണ്. 
ദർഘാസുകളുടെകൂടെ 100 ( നൂറ്) - ന്റെ മുദ്രപ്പത്രത്തിൽ 
നിശ്ചിത ഫോറത്തിലുള്ളതുപ്രകാരം തയ്യാറാക്കിയ പ്രാഥമിക 
കരാർ പത്രം സമർപ്പിക്കേണ്ടതാണ്. പ്രാഥമിക കരാർ പ്രതം 
ഇല്ലാതെ സമർപ്പിക്കുന്ന ദർഘാസുകൾ ഒരു കാരണവശാലും 
പരിഗണിക്കുന്നതല്ല . 1984- ലെ കേരള നിർമ്മാണത്തൊഴിലാളി 
ക്ഷേമനിധി നിയമത്തിലെ 8(2 ) വകുപ്പ് അനുസരിച്ച് പ്രസ്തുത 
പണിയെടുക്കുന്ന കരാറുകാരൻ നിർമ്മാണ പ്രവൃത്തിയുടെ 
മൊത്തം ചെലവിന്റെ ഒരു ശതമാനം നിർമ്മാണത്തൊഴിലാളി 
ക്ഷേമനിധി ഫണ്ടിലേക്ക് നൽകാൻ ബാദ്ധ്യസ്ഥനാണ്. 


പൂരിപ്പിച്ച ദർഘാസുകൾ തപാൽ സ്പീഡ് പോസ്റ്റ്/ 
രജിസ്റ്റേർഡ് പോസ്റ്റ്മുഖേന മാത്രം 31 - 1-2013 വൈകുന്നേരം 
3 മണിക്ക് മുമ്പായി താഴെ ഒപ്പ് വച്ചിട്ടുള്ള ഉദ്യോഗസ്ഥന്റെ 
കാര്യാലയത്തിൽ എത്തിക്കേണ്ടതാണ്. ദർഘാസ് നമ്പരും 
പവർ ത്തിയുടെ പേരും രേഖപ്പെടുത്തിയ മുദവച്ച് 
കവറിലായിരിക്കണം ദർഘാസുകൾ സമർപ്പിക്കേണ്ടത്. ലഭിച്ച 
ദർഘാസുകൾ 31- 1- 2013 - ന് വൈകുന്നേരം 3.30മണിക്കുതന്നെ 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന 
മറ്റ് ഉദ്യോഗസ്ഥനോഅപ്പോൾ ഹാജരാകുന്ന കരാറുകാരുടെ 
സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. ദർഘാസുകൾ യാതൊരു 
കാരണവശാലും നേരിട്ട് സ്വീകരിക്കുന്നതല്ല . അന്നേദിവസം 
അവധിയായാൽ തൊട്ടടുത്ത ദിവസം 3 മണിവരെ ദർഘാസുകൾ 
സീ ക രി ക്കു ന്ന തു ം അ ന്ന ദി വ സ ം 3 3 0 മ ണി ക്ക് 


കരാറുകാരുടെ യോഗ്യത " സി ക്ലാസും ഉപരിയും. 
കാലാവധി 6 മാസം. 


പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട ഡിവിഷൻ ചെങ്ങന്നൂർ. 


29th JAN. 2013 ] 


IRRIGATION DEPARTMENT 


തുറക്കുന്നതുമാണ്. നിരതദ്രവ്യമായി ഇന്ദിരാ വികാസ് പ്രത 
സ്വീകരിക്കുന്നതല്ല. 

പൊതുമരാമത്ത് വകുപ്പിലേയും ജലവിഭവ വകുപ്പിലേയും 
ദർഘാസുകളെ സംബന്ധിക്കുന്ന മറ്റ് എല്ലാ വ്യവസ്ഥകളും ഈ 
ദർ ഘാസിനും ബാധകമാണ്. ലേബർ കോൺടാക്റ്റ് ട് 
സൊസൈറ്റികൾ ദർഘാസിനോടൊപ്പം അവരുടെ യോഗ്യത , 

കൈവശമുള്ള പണികൾ, അവർക്ക് എടുക്കാവുന്ന പണികളുടെ 
സാ മ്പ ത്തി ക പ രി ധി മ ത ല ാ യ വ ഉ ൾ ക്ക ാ ള്ളു ന്ന 
സർട്ടിഫിക്കറ്റുകളും ബന്ധപ്പെട്ട ജോയിന്റ് രജിസ്ട്രാറിൽ നിന്ന് 
ലഭിച്ചത് ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. ജി. ഒ. ( പി ) 
നമ്പർ 84 / 97 പി . ഡബ്ല . ആന്റ് റ്റി . പകാരമുള്ള 
നിബന്ധനകളെല്ലാം ഈ ദർഘാസിനും ബാധകമാണ്. 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
കാര്യാലയം, ചെറുകിട 
ജലസേചന വിഭാഗം, 
ചെങ്ങന്നൂർ. 

- എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


happens to be a holiday the next working day will be 
considered as the last date for the submission of tender. 
Those who require tender form can contact the 
undersigned on payment of cost of tender document . 
Tender form and other details can be obtained on specific 
days mentioned , from the office of the undersigned in 
office hours. Tender form should not be exchanged to 
other tenderers. Preliminary Agreement in stamp paper 
worth - 100 duly filled and signed should be enclosed 
along with the tender form while submitting the same. All 
tender conditions prevailing in the Public Works/Irrigation 
Departments will be binding to this tender. 


EMD 


- St. 

No. 


Tender No. and Name of Work 

with Estimate P . A . C . 


- 1 


1/ SEPCP /2012 -13 - Periyar Valley Irrigation 
Project — Tourism Construction of viewing 
tower at Bhoothathankettu — 35 Lakh 


50 ,000 


ലേലപ്പരസ്യം 


2 


2/SEPCP/2012 - 13 — Periyar Valley Irrigation 
Project — Natural Calamity — Urgent restoration 
works of canal bund road and formation at 
the breached portion of right side canal 
bund near ch . 10 .4 km . of HLC — 25 Lakh 


50 ,000 


- 3 / SEPCP/2011 - 12 - Periyar Valley Irrigation 

Project - Renovation of PVIP Quarters of 
Inspection Bungalow — 25 Lakh 


50,000 


നമ്പർ 3/ കെ . ഡി. റ്റി. 2012 - 13 . 

2013 ജനുവരി 2. 
കേരള ഗവർണ്ണർക്കു വേണ്ടി തണ്ണീർമുക്കം കുട്ട നാട് 
ഡവലപ്മെന്റ് ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
കാര്യാലയത്തിന്റെ പരിധിയിൽപ്പെടുന്ന നിലവിലുള്ള ഗോഡൗൺ 
ബിൽഡിംഗിന്റെ അറ്റകുറ്റപ്പണികൾക്കുവേണ്ടി ബിൽഡിംഗിൽ 
നിന്ന് ലഭിച്ച തടി ഉരുപ്പടികളും മേൽക്കൂ ര യിലെ പഴയ 
തടിക്കഷണങ്ങളും ജി . ഐ . ഷീറ്റുകളും 6- 2- 2013 പകൽ 11.30 - ന് 
ടി കാര്യാലയത്തിന്റെ പരിസരത്തു വച്ച് പരസ്യമായി ലേലം 
ചെയ്യുവാൻ തീരുമാനിച്ചിരിക്കുന്നു. പ്രസ്തുത ലേലത്തിൽ - 
പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ - 2,692 നിരതദ്രവ്യമായി 
കെട്ടി വച്ച് ലേല ത്തിൽ പങ്കെ ടു ക്കാ വു ന്ന താ ണ് . ലേലം 
പിടിക്കുന്ന വ്യക്തി ലേല ത്തു കയും നിയ മ പ ര മാ യി 
അടയ്ക്കേണ്ടതായ നികുതിയും ഉൾപ്പെടെ അന്നേദിവസം 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയത്തിൽ കെട്ടി 
വയ്ക്കേണ്ടതുമാകുന്നു . ലേലത്തെ സംബന്ധിക്കുന്ന വിവരങ്ങൾ 
എല്ലാ പ്രവൃത്തി ദിനങ്ങളിലും രാവിലെ 11 മണി മുതൽ 
വൈകിട്ട് 5 മണി വ രെ ടി കാ ര്യാ ല യ ത്തിൽ നിന്ന് 
അറി യാ വു ന്നതാ ണ് . ടി ലേലം ജല സേചന വകുപ്പിലെ 
നിലവിലുള്ള ചട്ടങ്ങൾക്കും നിബന്ധനകൾക്കും വിധേയമായി 
രിക്കും. ലേല ദിവസം അവധിയായാൽ അടുത്ത പ്രവത്തി 
ദിവസം ലേലം നടത്തുന്നതായിരിക്കും. 


Cost of tender forms - 5 , 300 + VAT for 
Sl . No . 1 and " 3, 800 + VAT for Sl . Nos. 2 and 3. 

- Last date and time of sale of tender form - 28 - 1 - 2013 
to 30 -1 - 2013 upto 1 p . m . 

Last date and time of receipt of tender - Upto 3 p . m . 
on 6- 2- 2013 . 

- Opening date and time of tender - At 4 p . m . on 
6- 2- 2013. 

Class of Contractor - " A / B Class. 
Division to which work is related : 

1. PVIP Division No. I, Perumbavoor. 
2 . PVIP Division No. II , Aluva . 


Time of completion of works — 12 months for Sl. No . 1, 
6 months for Sl. No. 2 and 9 months for Sl. No . 3 . 


എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
കാര്യാലയം, കുട്ടനാട് 
ഡവലപ്മെന്റ് ഡിവിഷൻ, 
തണ്ണീർമുക്കം. 


( ഒപ്പ്) 
എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ. 


TENDER NOTICE 
No. DB -5291 /83 ( A ). 

3rd January 2013 . 
Sealed tenders for the execution of the following 
works are invited on behalf of Governor of Kerala , by 
the Superintending Engineer, Project Circle , Piravom from 
financially sound and well experienced registered ‘ A ’ or 
" B Class contractors/ firms of Kerala Water Resources/ 
Public Works Department. Tender should be submitted to 
this office only through Registered Post. If the last date 


-- കേരള ഗവർണ്ണർക്കു വേണ്ടി സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ, 
പിറവം പാജക്ട് സർക്കിൾ താഴെ പറയുന്ന പ്രവർത്തി 
കൾക്ക്മൽസരസ്വഭാവമുള്ള ദർഘാസ് കേരള പൊതുമരാമത്ത്/ 
ജല വി ഭവ വകു പ്പിലെ അംഗീകൃത " എ / ബി ക്ലാസ്സ് 
കരാറുകാരിൽനിന്നും പ്രവൃത്തിയുടെ പേരെഴുതി മുദ്രവച്ച 
കവറിൽ രജി ട്രേഡ് തപാലിൽ ക്ഷണിച്ചു കൊള്ളുന്നു . 
കൊറിയർ സർവ്വീസ് മുഖേന അയയ്ക്കുന്നദർഘാസ് പരിഗണി 
ക്കുന്നതല്ല . ഏതെങ്കിലും കാരണവശാൽ നിശ്ചിത ദിവസം 
അവധി ആയിരു ന്നാൽ അതി നടുത്ത പ്രവൃത്തി ദിവസം 
- അവസാന തീയതിയായി പരിഗണിക്കുന്നതാണ്. ദർഘാസ് 
നിശ്ചിത ദിവസം വൈകിട്ട് 4 മണിക്ക് സൂപ്രണ്ടിംഗ് എഞ്ചിനീയറോ 
അദ്ദേഹം അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ ഹാജരുള്ള 
കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമാണ്. 


29th JAN . 2013 ] 


IRRIGATION DEPARTMENT 


നിരതദ്രവ്യം 


ദർഘാസ് പരസ്യം 


ക്രമ ദർഘാസ് നമ്പരും പ്രവൃത്തിയുടെ 
നമ്പർ - പേരും അടങ്കൽ തുകയും 


- 1 


- 1/എസ്. ഇ . പി. സി . പി ./ 2012 -13 - പെരിയാർവാലി 
ജലസേചന പദ്ധതി- ടൂറിസം- ഭൂതത്താൻകെട്ടിൽ 
വ്യൂയിംഗ് ടവർ നിർമ്മാണം - 
- 35 ലക്ഷം 


50,000 


| 2 /എസ്. ഇ . പി . സി . പി./2012 - 13 - പെരിയാർവാലി 
ജലസേചന പദ്ധതി - പ്രകൃതി ക്ഷോഭം 

ഹൈ ലവൽ കനാലിൽ ചെയിനേജ് 10.4 കി. മീ.- ന് 
സമീപം തകർന്ന വലതുവശത്തുള്ള കനാലിന്റെ 
ബണ്ട് റോഡിന്റെ അടി യ തിര പു നർ 
നിർമ്മാണവും പുനഃസ്ഥാപിക്കലും 
- 25 ലക്ഷം 


നമ്പർ ഡി. ബി. 157 ( എ )/ 2002. 

2013 ജനുവരി 3. 
- കേരള ഗവർണ്ണർക്കുവേണ്ടി ആലുവ മൈനർ ഇറിഗേഷൻ 
സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ 
താഴെ പറയുന്ന പ്രവൃത്തികൾക്ക് ജലസേചന വകുപ്പിൽ " ഡി 
ക്ലാസ് മുതൽ മേൽപ്പോട്ട് രജിസ്ട്രേഷനുള്ള അംഗീകൃത 
കരാ റു കാ രിൽ നിന്നും താഴെപറയുന്ന പ്രവർത്തിയുടെ 
പേരെഴുതി മുദ്രവെച്ച മൽസര സ്വഭാവമുള്ള ദർഘാസുകൾ 
തപാലിൽ രജിസ്റ്റേർഡ്/ സ്പീഡ് പോസ്റ്റ് ആയി മാത്രം ക്ഷണി 
ച്ചുകൊള്ളുന്നു . തപാലിൽ ഉണ്ടാകാവുന്ന കാലതാമസത്തിന് 
ഈ വകുപ്പ്ഉത്തരവാദിയാകുന്നതല്ല . കൊറിയർ സർവ്വീസിലൂടെയും 
നേരിട്ടും സമർപ്പിക്കുന്ന ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. 
ദർഘാസുകൾ 28 - 1 - 2013 ഉച്ചയ്ക്ക് ഒരു മണി വരെ വിൽക്കു 
ന്നതും 31- 1- 2013 മൂന്നുമണി വരെ സ്വീകരിക്കുന്നതുമാണ്. ടി 
ദർഘാസുകൾ 31 - 1 - 2013 വൈകുന്നേരം നാലു മണിക്ക് 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോ അദ്ദേഹം ചുമതല 
പ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ ഹാജരുള്ള കരാറുകാരുടെ 
സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്.അന്നേ ദിവസംഏതെങ്കിലും 
കാരണവശാൽ അവധി പ്രഖ്യാപിച്ചാൽ അടുത്ത പ്രവൃത്തി 
ദിവസം അവസാന തീയതിയായി കണക്കാക്കേണ്ടതാണ്. 


50 , 000 


3 3 /എസ്. ഇ . പി. സി . പി ./2012 - 13 -- പെരിയാർവാലി 

ജല സേ ചന പദ്ധതി - പി . വി . ഐ . പി . 
കാർട്ടേഴ്സ് ഇൻസ്പെക്ഷൻ ബംഗ്ലാവാക്കുന്നത് 
- 25 ലക്ഷം 


50 , 000 


കമ 
നമ്പർ 


ദർഘാസ് നമ്പരും 
പ്രവൃത്തിയുടെ പേരും 
അടങ്കൽ തുകയും 


നിരത 
ദ്രവ്യം 


ദർ ഘാസ് പമാ ണത്തിന്റെ വില - കമ നമ്പർ 1 - ന് 
5,300 + മൂ . വ . നി., ക്രമനമ്പർ 2- നും 3- നും 3,800 + മൂ . വ. നി. 

- ദർഘാസ് ഫോറങ്ങളുടെ വില് പ ന തീയതിയും 
സമയവും 28- 1-2013 മുതൽ 30 -1- 2013, 1 മണിവരെ. 

ദർഘാസ് രജിസ്റ്റേർഡായി സ്വീകരിക്കുന്ന അവസാന 
തീയതിയും സമയവും- 6 - 2 - 2013, 3 മണിവരെ. 


| 7/ 2012 -13 ഒക്കൽ പഞ്ചായത്തിലെ കൂടാലപ്പാട് 
എൽ. ഐ . സ്കീമിലെ കേടുവന്ന പൈപ്പ് 
നന്നാക്കൽ - 2,40,000 


6 ,000 


-- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും- 6 - 2 - 2013, 
4 മണി. 


1, 250 


പ്രവൃത്തി തീർക്കേണ്ട കാലാ വധി - കമനമ്പർ 1 - ന് 
12 മാസം, ക്രമനമ്പർ 2 - ന് 6 മാസം, ക്രമനമ്പർ 3 - ന് 9 മാസം. 


2 8/ 2012 - 13 - - ശ്രീഭൂതപുരം എൽ. ഐ . 

സ്കീമിന്റെ പരിസരത്ത് ട്രാൻസ്ഫോർമർ 

യാർഡ് നിർമ്മാണം - 50,000 
3 9/ 2012 -13 - -കുന്നത്തുനാട് പഞ്ചായത്തിലെ 
നീലിമല എസ്. സി . കോളനി എൽ. ഐ . 
സ്കീമിന്റെ ഇറിഗേഷൻ സൗകര്യങ്ങൾ 
വിപുലപ്പെടുത്തൽ - 2,20, 000 


പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട ഡിവിഷൻ 


5 ,500 


1. പെരിയാർവാലി ജലസേചന പദ്ധതി ഡിവിഷൻ 

ദർഘാസ് പ്രമാണത്തിന്റെ വില ക്രമനമ്പർ 1- നും 3- നും 
നമ്പർ 1., പെരുമ്പാവൂർ. 

- 500 + വി . നി ., കമനമ്പർ 2 - ന് 400 + വി . നി . 
2. പെരിയാർവാലി ജലസേചന പദ്ധതി ഡിവിഷൻ 

- പ്രവൃത്തി ചെയ്തു തീർക്കേണ്ട കാലാവധി കമനമ്പർ 
നമ്പർ 2 ., ആലുവ. 

| 1 - ന് 4 മാസം, ക്രമനമ്പർ 2 - ന് 2 മാസം, കമനമ്പർ 3 - ന് 

3 മാസം. 
- ദർഘാസ് പമാ ണ ങ്ങളും മറ്റ് വിശ ദ വി വ ര ങ്ങളും 
ആഫീസ് സമയങ്ങളിൽ ദർഘാസ് പ്രമാണങ്ങളുടെ വില - ദർഘാസ് പ്രമാണങ്ങളും മറ്റു വിശദവിവരങ്ങളും താഴെ 
അടച്ച് രേഖാമൂലം അപേക്ഷിച്ചാൽ താഴെ ഒപ്പ് വച്ചിരിക്കുന്ന -- ഒപ്പുവെച്ചിട്ടുള്ള ഉദ്യോഗസ്ഥന്റെ കാര്യാലയത്തിൽ നിന്നും 
ഉദ്യോഗസ്ഥന്റെ കാര്യാലയത്തിൽ നിന്നും നിശ്ചിത ദിവസങ്ങളിൽ - ദർഘാസ് സ്വീകരിക്കുന്ന ദിവസത്തിന് 7 ദിവസം മുമ്പ് മുതൽ 
ലഭിക്കുന്നതാണ്. ദർഘാസ് ഫോറം കൈമാറ്റം ചെയ്യുവാൻ 

അന്നേ ദിവസം ഉച്ചയ്ക്ക് 1 മണിവരെ ലഭിക്കുന്ന താ ണ് . 

ദർഘാസ് ( പമാ ണ ങ്ങ ളുടെ വില രൊക്കം പ ണ മായോ 
പാടുള്ളതല്ല. ദർഘാസിനോടൊപ്പം " 100 (നൂറ്) - ന്റെ മുദ്രപത 

മണിയോർഡറായോ അടച്ച് രേഖാമൂലം ആവശ്യപ്പെട്ടാൽ 
ത്തിൽ പ്രാഥമിക ഉടമ്പടി ഒപ്പിട്ട് അടക്കം ചെയ്തിരിക്കണം. 

ലഭിക്കുന്നതാണ്. ദർഘാസ് ഫോറങ്ങൾ കൈമാറ്റം ചെയ്യാൻ 
കേരള പൊതുമരാമത്ത്/ ജലവിഭവ വകുപ്പുകളിൽ നിലവിലുള്ള 

പാടു ള്ള ത ല്ല . നിശ്ചിത സമ യ ത്തി നു ശേഷം ലഭിക്കുന്ന 
മറ്റെല്ലാ ദർഘാസ് വ്യവ സ്ഥ കളും ഈ ദർഘാ സിനും 

ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. 
ബാധകമായിരിക്കും. 

കേരള പൊതു മ രാ മത്ത്/ ജല വി ഭവ വകു പ്പില 
Office of the 

ദർഘാസുകളെ സംബന്ധിക്കുന്ന എല്ലാ വ്യവസ്ഥകളും ഇതിനും 
Superintending Engineer, 

ബാധകമായിരിക്കും. ദർഘാസിനോടൊപ്പം അതാത് ജോലിക്ക് 
Project Circle , 

നിർദ്ദേശിച്ചിട്ടുള്ള നിരതദ്രവ്യം ആലുവ മൈനർ ഇറിഗേഷൻ 
Piravom. 

Superintending Engineer. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് മാറ്റാവുന്ന 


( Sd.) 


29th JAN . 2013] 


IRRIGATION DEPARTMENT 


34 


- ( 1) 


വിധത്തിൽ സ്റ്റാമ്പൊട്ടിച്ച് മേലൊപ്പിട്ട് ദർഘാസിനോടൊപ്പം 
സമർപ്പിക്കേണ്ടതാണ്. കൂടാതെ 100 - ന്റെ മുദ്രപത്രത്തിൽ ഒരു 
പ്രാഥമിക കരാർ പത്രം ദർഘാ സി നോ ടൊപ്പം സമർപ്പി 
ക്കേ ണ്ട താ ണ് . 1990 - ലെ കെട്ടിട നിർമ്മാണ തൊഴിലാളി 
ക്ഷേമനിധി നിയമം ഈ ജോലിക്ക് ബാധകമായിരിക്കും. 


20,000 


അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 
മെനർ ഇറിഗേഷൻ, ആലുവ. 


( ഒപ്പ്) 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 

എഞ്ചിനീയർ. 


6 30/ 2012 -13 മലമ്പുഴ പദ്ധതി- ഇടതുകര 
| പ്രധാന കനാൽ കുറുശ്ശി പാമ്പാടി ശാഖാ 
കനാലിന്റെ 6 / 850 കി . മീറ്ററിനും 7 / 000 
കി . മീറ്ററിനും ഇടയിലുള്ള ഭാഗത്തെ 
അടിയന്തിര സംരക്ഷണ പ്രവർത്തികൾ - 

- 8,00 ,000 
7 31/2012 -13 - മലമ്പുഴ പദ്ധതി ഇടതുകര 

പ്രധാന കനാൽ കുറുശ്ശി പാമ്പാടി ശാഖാ 
കനാലിന്റെ 12 / 500 കി . മീറ്ററിനും 12 / 700 
കി . മീറ്ററിനും ഇടയിലുള്ള ഭാഗത്ത 
അടിയന്തിര സംരക്ഷണ പ്രവർത്തികൾ - 
Y 7,50,000 


ദർഘാസ് പരസ്യം 


18 , 750 


നമ്പർ ഡി4/ ടെണ്ടർ/ 2012 - 13( 5). 


2013 ജനുവരി 5. 


- കേരള ഗവർണ്ണർക്കു വേണ്ടി മല മ്പുഴ ജല സേ ചന 
ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ താഴെ കൊടുത്തി 
രിക്കുന്ന പ്രവൃത്തികൾക്ക് അംഗീകൃത കരാറുകാരിൽ നിന്നും 
മുദ്രവെച്ച കവറുകളിൽ മത്സരസ്വഭാവമുള്ള ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 


20,000 


ക്രമ 


ദർഘാസ് നമ്പരും 
പ്രവൃത്തിയുടെ പേരും 
ഉദ്ദേശ അടങ്കൽ തുകയും 


നിരത 
ദ്രവ്യം 


നമ്പർ 


(1) 


- ( 2 ) 


( 3 ) 


15 ,000 


1 25 / 2012 - 13 മലമ്പുഴ പദ്ധതി ഇടതുകര 

പ്രധാന കനാലിന്റെ കുത്തനൂർ ശാഖാ 
കനാലിന്റെ 6 / 600 കി . മീറ്ററിനും 6 / 800 
കി . മീറ്ററിനും ഇടയിലുള്ള ഭാഗത്തെ 
അടിയന്തിര സംരക്ഷണ പ്രവർത്തികൾ 

8, 00,000 


20, 000 


20 ,000 


8 32/ 2012 - 13 - മലമ്പുഴ പദ്ധതി- ഇടതുകര 

പ്രധാന കനാൽ പെരുങ്ങോട്ടുകുറുശ്ശി 
ശാഖാ കനാലിന്റെ 21/ 750 കി . മീറ്ററിനും 
21/ 950 കി . മീറ്ററിനും ഇട യിലുള്ള 
ഭാഗത്ത് അടി യ ന്തിര സംരക്ഷണ 

പ്രവർത്തികൾ - 8,00, 000 
9 33/ 2012 - 13 - മലമ്പുഴ പദ്ധതി ഇടതുകര 

പ്രധാന കനാൽ പെരുങ്ങോട്ടുകുറുശ്ശി 
ശാഖാ കനാലിന്റെ 21 / 475 കി. മീറ്ററിനും 
21/ 610 കി . മീറ്ററിനും ഇട യി ലു ള്ള 
ഭാഗത്ത് അ ടി യ ന്തിര സം ര ക്ഷണ 

പ്രവർത്തികൾ - 6,00, 000 
10 34/ 2012 - 13 - - മലമ്പുഴ പദ്ധതി- ഇടതുകര 

പ്രധാന കനാൽ പെരുങ്ങോട്ടുകുറുശ്ശി 
ശാഖാ കനാലിന്റെ 0 / 400 കി . മീറ്ററിനും 
0 / 520 കി . മീറ്ററിനും ഇട യിലുള്ള 
ഭാഗത്ത് അടി യ തിര സംരക്ഷണ 

പ്രവർത്തികൾ - 8,00, 000 
11 35 / 2012 -13 - മലമ്പുഴ പദ്ധതി ഇടതുകര 

പ്രധാന കനാൽ ഓടന്നൂർ ശാഖാ 
കനാലിന്റെ 8/ 00 കി . മീറ്ററിനും 8/ 150 
കി . മീറ്ററിനും ഇടയിലുള്ള ഭാഗത്തെ 
അടിയന്തിര സംരക്ഷണ പ്രവർത്തികൾ - 

S 8,00,000 
12 36 /2012 -13 - - മലമ്പുഴ പദ്ധതി ഇടതുകര 

പ്രധാന കനാൽ പെരുങ്ങോട്ടുകുറുശ്ശി 
ശാഖാ കനാലിന്റെ 21/ 125 കി. മീറ്ററിലെ 
കേടു വന്ന പൈപ്പ് കലുങ്കിന്റെ പുനർ 
നിർമ്മാണവും 20/ 950 കി . മീറ്ററിനും 
21 / 100 കി . മീറ്ററിനും ഇട യിലുള്ള 
ഭാഗത്ത് അടി യ ന്തിര സം രക്ഷണ 

പ്രവർത്തികളും - 5,00,000 
13 37 / 2012 -13 - മലമ്പുഴ പദ്ധതി ഇടതുകര 

പ്രധാന കനാൽ കടലാകുറുശ്ശി ശാഖാ 
കനാലിന്റെ 4 / 700 കി. മീറ്ററിനും 4 / 850 
കി . മീറ്ററിനും ഇടയിലുള്ള ഭാഗത്ത 
അടിയന്തിര സംരക്ഷണ പ്രവർത്തികൾ - 
- 8, 00, 000 


20 , 000 


2 26/ 2012- 13 - മലമ്പുഴ പദ്ധതി ഇടതുകര 

പ്രധാന കനാലിന്റെ കുത്തനൂർ ശാഖാ 
കനാലിന്റെ 1/ 400 കി .മീറ്ററിനും 1/ 650 
കി . മീറ്ററിനും ഇടയിലുള്ള ഭാഗത്തെ 
അടിയന്തിര സംരക്ഷണ പ്രവർത്തികൾ - 
S 8,00,000 
3 27 / 2012- 13 - മലമ്പുഴ പദ്ധതി ഇടതുകര 

പ്രധാന കനാലിന്റെ കുനിശ്ശേരി ശാഖാ 
കനാലിന്റെ 1/ 200 കി . മീറ്ററിനും 1/ 500 
കി . മീറ്ററിനും ഇടയിലുള്ള ഭാഗത്തെ 
അടിയന്തിര സംരക്ഷണ പ്രവർത്തികൾ - 
- 8,00, 000 


20, 000 


20 , 000 


12 , 500 


4 28/ 2012- 13 - മലമ്പുഴ പദ്ധതി- ഇടതുകര 

പ്രധാന കനാലിന്റെ പല്ലാവൂർ ശാഖാ 
കനാലിന്റെ 4/ 850 കി . മീറ്ററിനും 5, 000 
കി . മീറ്ററിനും ഇടയിലുള്ള ഭാഗത്ത 
അടിയന്തിര സംരക്ഷണ പ്രവർത്തികൾ - 

8,00,000 


20 , 000 


20,000 


5 29 /2012 - 13 - മലമ്പുഴ പദ്ധതി ഇടതുകര 

പ്രധാന കനാൽ ചൂലന്നൂർ ശാഖാ 
കനാലിന്റെ 20 / 400 കി . മീറ്ററിനും 20 /600 
കി . മീറ്ററിനും ഇടയിലുള്ള ഭാഗത്ത 
അടിയന്തിര സംരക്ഷണ പ്രവർത്തികൾ 
- 8,00,000 


14 38 / 2012 - 13 - മലമ്പുഴ പദ്ധതി ഇടതുകര 

പ്രധാന കനാൽ പിരായിരി ശാഖാ 
കനാലിന്റെ 2 / 600 കി . മീറ്ററിനും 2 / 750 
കി . മീറ്ററിനും ഇടയിലുള്ള ഭാഗത്ത 
അടിയന്തിര സംരക്ഷണ പ്രവർത്തികൾ - 
- 8,00,000 


20 , 000 


20,000 


29th JAN . 2013 ] 


IRRIGATION DEPARTMENT 


35 


ദർഘാസ് പ്രമാണത്തിന്റെ വില ക്രമനമ്പർ 9 - ന് 1,200 + 
വാറ്റ് + സെസ്സ്, ക്രമനമ്പർ 12 - ന് 1,000 + വാറ്റ് + സെസ്സ്, 
മറ്റുള്ളവയ്ക്ക് 1,500 + വാറ്റ് + സെസ്സ്. 


ദർഘാസ് പരസ്യം 
- നമ്പർ എസ്. ഡി. ടി.എൻ. 1/2012 - 13. 


2013 ജനുവരി 2. 


ദർഘാസ് ഫോറങ്ങൾ വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും - 4 - 2 - 2013 ഉച്ചയ്ക്ക് 1 മണിവരെ. 


ദർ ഘാസ് പ്രമാണങ്ങൾ സ്വീകരിക്കുന്ന അ വ സാന 
തീയതി- 7 - 2 -2013 ഉച്ചയ്ക്ക് 1 മണിവരെ. 


ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും - 7 - 2 - 2013 
ഉച്ചയ്ക്ക് 3 മണി. 


| പ്രവർത്തി ചെയ്തു തീർക്കേണ്ട കാലാവധി കമനമ്പർ 
12 - ന് 3 മാസം, മറ്റുള്ളവയ്ക്ക് 4 മാസം. 


നിബന്ധനകൾ 


പൂരിപ്പിച്ച ദർഘാസുകൾ രജിസ്ട്രേഡ് തപാലിൽ മാത്രമേ 
ഈ കാര്യാ ല യ ത്തിൽ സ്വീക രി ക്കു ക യു ള്ളു . കൊറിയർ 
സർവ്വീസ്മുഖേനയോ നേരിട്ടോ സ്വീകരിക്കുകയില്ല . പൂരിപ്പിച്ച 
ദർഘാസുകൾ അപ്പോൾ സന്നിഹിതരായിട്ടുള്ള കരാറുകാരുടെ 
സാന്നി ദ്ധ്യ ത്തിൽ തുറ ക്കു ന്ന തു മാ യി രി ക്കും . തപാൽ 
തക രാ റു മൂ ലമോ മറ്റോ കാല താ മസം വന്നാൽ ഈ 
ഡിപ്പാർട്ടുമെന്റിന് യാതൊരു വിധ മായ ഉത്തര വാദിത്വവും 
ഉണ്ടാ യി രി ക്കു ന്ന ത ല്ല . ദർഘാ സു കൾ സ്വീക രി ക്കു ന്ന 
അവസാന തീയതിയും തുറക്കുന്ന തീയതിയും അവധിയാവു 
ക യാ ണ ങ്കിൽ തൊട്ടടുത്ത ദിവസം ഇതേ സമയത്ത് 
സ്വീക രി ക്കു ന്നതും തുറ ക്കു ന്ന തു മാ യി രി ക്കും . നിശ്ചിത 
സമയത്തിനു ശേഷം ലഭിക്കുന്ന ദർഘാസുകൾ യാതൊരു 
കാരണവശാലും സ്വീകരിക്കുന്നതല്ല . ദർഘാസ് പ്രമാണങ്ങൾ 
പരസ്പരം കൈമാറാൻ പാടുള്ളതല്ല. 

ദർഘാസിനോടൊപ്പം 100- ന്റെ മുദ്രപത്രത്തിൽ ഒരു 
പാഥ മിക ഉടമ്പ ടിയും ആവ ശ്യ മായ നിര ത ദ വ്യവും 
എക്സ് സികട്ടീവ് എഞ്ചിനീയർ, ജല സേചന ഡിവി ഷൻ 
മലമ്പുഴയുടെ പേരിൽ മാറത്തക്കവിധം അധികാരപ്പെടുത്തിയതു 
മായിരിക്കണം. പ്രവൃത്തികളിൽ കമ്പോളവില ഉൾപ്പെടുത്തിയുള്ള 
സാധന സാമഗ്രികൾക്ക് അധികനിരക്ക് അനുവദിക്കുന്നതല്ല. 


-- കേരള ഗവർണ്ണർക്കുവേണ്ടി ചമവട്ടം പ്രോജക്റ്റ് അസിസ്റ്റന്റ് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, ഈശ്വരമംഗലം, തവനൂർ, 
മലപ്പുറം ജില്ല താഴെ പറയുന്ന പ്രവർത്തിക്ക് കേരള ജലസേചന 
വകുപ്പിലും കേരള പൊതുമരാമത്ത് വകുപ്പിലും, നിശ്ചിത 
യോഗ്യ ത യുള്ള കരാറു കാ രിൽനിന്നും മുദ്രവച്ച മത്സ ര 
സ്വ ഭാ വമുള്ള ദർഘാ സു കൾ ക്ഷണിച്ചു കൊള്ളുന്നു . 
ദർ ഘാ സു കൾ പ്രത്യേകം കവറിൽ സമർപ്പി ക്കേ ണ്ട തും 
പ്രവർത്തിയുടെ പേര് കവറിനുമുകളിൽ രേഖപ്പെടുത്തേണ്ടതു 
മാകുന്നു . 

- ദർഘാസുകൾ 30 - 1- 2013 വൈകുന്നേരം 3 മണി വരെ 
സ്വീകരിക്കുന്നതും അന്നേദിവസം 3.30 മണിക്ക് തദവസരത്തിൽ 
സന്നിഹിതരാകുന്ന കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്ന 
തുമാണ്. 
- പ്രവൃത്തിയുടെ പേരും അടങ്കൽതുകയും - ചമവട്ടം 
പ്രാജക്ട് ഡിവിഷൻ- പ്രോജക്റ്റ് കാമ്പസിന്റെ സംരക്ഷണവും 
അറ്റകുറ്റപ്പണികളും- 2012 - 13 - " 2,00,000. 

നിരതദ്രവ്യം - 5,000. 
ദർഘാസ് ഫോറത്തിന്റെ വില - 400 + വാറ്റ്+ സെസ്സ്. 
കരാറുകാരുടെ വിഭാഗം സി മുതൽ മുകളിലേക്ക്. 
പ്രവൃത്തിയുടെ കാലാവധി - 1 മാസം. 
- ദർഘാ സ് ഫോറങ്ങൾ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ ഓഫീസിൽ നിന്നും 28- 1-2013 മുതൽ 29 -1-2013 
വരെ എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും പ്രവൃത്തി സമയത്തും 
30 - 1 - 2013 - ന് ഉച്ചയ്ക്ക് 1 മണിവരെയും ലഭിക്കുന്നതാണ്. 
ദർ ഘാ സ് ഫോറങ്ങൾക്കുള്ള നിശ്ചിത വില നേരിട്ടോ 
മണി ഓർഡർ ആയോ അയച്ച് രേഖാമൂലം ആവശ്യപ്പെട്ടാൽ 
ലഭിക്കുന്നതാണ്. ദർ ഘാ സ് ഫോറങ്ങൾ കൈമാറുവാൻ 
പാടില്ലാത്തതും അവയുടെ വില യാതൊരു കാരണവശാലും 
തിരിച്ചു കൊടുക്കുന്നതല്ലാത്തതുമാകുന്നു . 


ജല വിഭവ വകു പ്പിൽ ദർഘാസ് സംബ ന്ധിച്ച എല്ലാ 
നിബന്ധനകളും ഈ ദർഘാസിനും ബാധകമായിരിക്കും. 
ദർഘാ സു കൾ സംബന്ധിച്ച് കൂടു തൽ വിവ ര ങ്ങൾ ഈ 
കാ ര്യാ ല യ ത്തിൽ നിന്നും പ്രവൃത്തി ദിന ങ്ങ ളിൽ 
ലഭ്യമായിരിക്കും. 


- കേരള നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ 
നിയമാനുസൃതം അടയ്ക്കേണ്ട വാർഷിക ഫീസ് അടയ്ക്കാത്ത 
കരാ റു കാ ർക്ക് ദർഘാസ് പ്രമാണങ്ങൾ നൽകുന്നതല്ല . 
അ സി സ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ അധികാര 
പ്പെടുത്തിയതും ആവശ്യമായ സ്റ്റാമ്പ് പതിച്ച് ഒപ്പിട്ടതുമായ 
നിരതദ്രവ്യം ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. കേരള 
ജലസേചന വകു പ്പിലും പൊതുമരാമത്ത് വകു പ്പിലും 
ദ ർ ഘ ാ സ ക ള സം ബ ന്ധിച്ച് നില വി ലു ള്ള എ ല്ലാ 
നി ബ ന്ധ ന ക ളു ം ച ട ങ്ങ ളു ം ഇ ദ ർ ഘ ാ സി നു 
ബാധകമാകുന്നതാണ്. 


എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 
ജലസേചന വിഭാഗം, 

- ( ഒപ്പ്) 
മലമ്പുഴ, പാലക്കാട്- 678 651. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 
ചമവട്ടം പ്രോജക്റ്റ് സബ് 
ഡിവിഷൻ നമ്പർ-1, ഈശ്വരമംഗലം. 


( ഒപ്പ്) 
അസിസ്റ്റന്റ് 
എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ. 


